O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 08 
Tuesday , 08th February 2022 


1197 മകരം 25 


1943 മാഘം 19 


25th Makaram 1197 


19th Magha 1943 


വാല്യം 11 


നമ്പർ 


6 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4714 


KERALA GAZETTE 


Part III 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 12624/18 


27-01-2022 


താലൂക്കിൽ 


അവകാശ 


അടൂർ 

പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചു പോയ പാർവ്വതി , 
നാലുതുണ്ടിൽ , മേലൂട് , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ 

പരേതയുടെ മകൻറെ 

ഭാര്യ സുമതി , 
നാലുതുണ്ടിൽ , മേലൂട് , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 30-07-2010 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പൗത്രൻ 


50 


2 


സന്തോഷമാർ ( മരണപ്പെട്ട മകൻറെ മകൻ ) 
| അനിത.എസ് . ( മരണപ്പെട്ട മകൻറെ മകൾ 
അനിൽകുമാർ ( മരണപ്പെട്ട മകൻറെ മകൻ ) 


പൗത്രി 


47 


3 


പൗത്രൻ 


37 


നമ്പർ : സി 2 6390/19 


27-01-2022 


അവകാശ 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.സി. തങ്കച്ചൻ , പാലവിള 
വടക്കേതിൽ , പഴകുളം കിഴക്ക് , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ താരാ തങ്കച്ചൻ , പാലവിള 
വടക്കേതിൽ , പഴകുളം കിഴക്ക് , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-06-2011 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതൻറെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


59 


താരാ തങ്കച്ചൻ 
| പി.സി.ജോൺസൺ 


2 


മകൻ 


26 


3 


| പി.സി. ജീസൺ 


മകൻ 


22 


നമ്പർ : സി 2 1406421 


27-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


4715 


Revenue Department 


08th February 2022 


) 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ തങ്കമ്മ മാത്യു ( പി.സി . മറിയാമ്മ ) 
കുഴിവേലിൽ പുത്തൻ വീട് , കരുവാറ്റ , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതയുടെ മകൻ വർഗ്ഗീസ് 
മാത്യു . കെ , കുഴിവേലിൽ പുത്തൻ വീട് , കരുവാറ്റ , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-10-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സൂസൻ മാതൃ 


മകൾ 


67 


2 


വർഗ്ഗീസ് മാത്യ.കെ 


മകൻ 


65 


നമ്പർ : സി 2 1123/22 


31-01-2022 


അടൂർ താലൂക്കിൽ ഏഴംകുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മൂദ ബീവി , കളിയിലിൽ പുത്തൻ 
വീട് , അറുകാലിക്കൽ പടിഞ്ഞാറ് , ഏഴംകുളം എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ഏഴംകുളം വില്ലേജിൽ പരേതയുടെ മകൻ ഷാൻ.എസ് , 
കളിയിലിൽ പുത്തൻ വീട് , അറുകാലിക്കൽ പടിഞ്ഞാറ് , ഏഴംകുളം , ബോധിപ്പിച്ച അപേക്ഷ ഏഴംകുളം വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൻ 


39 


| ഷാൻ.എസ് 
| ഷാജി ഷാഹുൽഹമീദ് 


2 


| മകൻ 


36 


നമ്പർ : സി 2 1128/22 


28-01-2022 


അടൂർ താലൂക്കിൽ കൂരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അന്നമ്മ , മലങ്കാവിൽ , കുരമ്പാല 
തെക്ക് , കുരമ്പാല , അടൂർ എന്നയാളുടെ അവകാശികൾക്ക് മരണാനന്തര ആനുകൂല്യങ്ങൾ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുരമ്പല വില്ലേജിൽ പരേതയുടെ മകൻ സുനിൽ സാമുവേൽ , മലങ്കാവിൽ , കുരമ്പാല 
തെക്ക് , കുരമ്പാല , അടൂർ , ബോധിപ്പിച്ച അപേക്ഷ കുരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-05-2018 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4716 


KERALA GAZETTE 


Part III 


കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സൂസമ്മ സാമുവേൽ 


മകൾ 


59 


2 


മകൾ 


54 


സാലമ്മ.എസ് . 
| സുനിൽ സാമുവേൽ 


3 


മകൻ 


49 


നമ്പർ : സി 2 1127/22 


28-01-2022 


അടൂർ താലൂക്കിൽ കുരമ്പല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സാമുവേൽ , മലങ്കാവിൽ , കുരമ്പാല 
തെക്ക് , കുരമ്പാല എന്നയാളുടെ 

അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുരമ്പല വില്ലേജിൽ പരേതൻറെ മകൻ സുനിൽ സാമുവേൽ , മലങ്കാവിൽ , കുരമ്പാല 
തെക്ക് , കുരമ്പാല , ബോധിപ്പിച്ച അപേക്ഷ കുരമ്പല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 21-08-2018 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സൂസമ്മ സാമുവേൽ 


| മകൾ 


59 


2 


സാലമ്മ.എസ് . 


മകൾ 


54 


3 


സുനിൽ സാമുവേൽ 


| മകൻ 


49 


നമ്പർ : സി 2 1209/22 


01-02-2022 


അടൂർ താലൂക്കിൽ കൊടുമൺ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പൊടിയൻ , അനീഷ്ഭവനം , ഐയ്ക്കാട് , 
കൊടുമൺ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പിറവന്തൂർ വില്ലേജിൽ പരേതൻറെ മകൾ സവിത , അജിഭവൻ , കമുകുംചേരി , പിറവന്തൂർ , 
ബോധിപ്പിച്ച അപേക്ഷ കൊടുമൺ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-02-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മകൾ 


46 


സ്മിത.പി . 
സവിത 


2 


മകൾ 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


4717 


Revenue Department 


08th February 2022 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 1290/22 


31-01-2022 


അടൂർ താലൂക്കിൽ പന്തളം തെക്കേക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ റ്റി.എൻ.വിജയൻ ആചാരി , 
തോട്ടയ്ക്കാട്ട് താഴേതിൽ , ഭഗവതിക്കും പടിഞ്ഞാറ് , പന്തളം തെക്കേക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് 
ഹാജരാക്കുന്നതിനായി 

അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം തെക്കേക്കര വില്ലേജിൽ പരേതൻറെ മകൻ 
ശ്രീഹരി.റ്റി.വി . , തോട്ടയ്ക്കാട്ട് താഴേതിൽ , ഭഗവതിക്കും പടിഞ്ഞാറ് , പന്തളം തെക്കേക്കര , ബോധിപ്പിച്ച അപേക്ഷ പന്തളം 
തെക്കേക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 29-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വത്സലകുമാരി . ജി 


ഭാര്യ 


60 


2 


മകൾ 


35 


നിഷ.റ്റി.വി. 
ശ്രീഹരി.റ്റി.വി 


3 


മകൻ 


32 


നമ്പർ : സി 2 1348/22 


01-02-2022 


അടൂർ താലൂക്കിൽ കുരമ്പാല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശ്യാമള തങ്കപ്പൻ.റ്റി , കലതിവിളയിൽ , കുരമ്പാ 
ല തെക്ക് പി.ഒ , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി കുരമ്പാല വില്ലേജിൽ പരേതയുടെ മകൻ ശ്യാം.റ്റി , കലതിവിളയിൽ , കുരമ്പാല തെക്ക് പി.ഒ , കുരമ്പാല , 
ബോധിപ്പിച്ച അപേക്ഷ കുരമ്പാല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 13-12-2020 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസ 

സരിച്ച് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി 
കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഭർത്താവ് 


71 


2 


തങ്കപ്പൻ.ആർ 
ശ്യാം.റ്റി 
ശരത്.റ്റി 


മകൻ 


35 


3 


മകൻ 


33 


നമ്പർ : സി 2 1431/22 


01-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


3 


4718 


KERALA GAZETTE 


Part III 


അടൂർ താലൂക്കിൽ കുരമ്പാല വില്ലേജി ിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ 

ബാബു മത്തായി 
മുണ്ടകപ്പള്ളിൽ , പൂഴിക്കാട് , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുരമ്പാല വില്ലേജിൽ പരേതൻറെ ഭാര്യ ലീലാമ്മ ബാബു , 
മുണ്ടകപ്പള്ളിൽ , പൂഴിക്കാട് , കുരമ്പാല , ബോധിപ്പിച്ച അപേക്ഷ കുരമ്പാല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-11-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലീലാമ്മ ബാബു 


ഭാര്യ 


57 


2 


റോബിൻ മത്തായി ബാബു 


| മകൻ 


32 


3 


റോബി മത്തായി ബാബു 


മകൻ 


30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4719 


Revenue Department 


08th February 2022 


Pathanamthitta District 


Adoor Taluk 


NOTICE 


നമ്പർ : സി 2 15379/21 


02-02-2022 


താലൂക്കിൽ 


അടൂർ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചു വരവെ അന്തരിച്ചു പോയ 

ബിജു . വി , 
ഗോകുലം , കരുവാറ്റ , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതൻറെ മാതാവ് റ്റി.രത്തിനാമ്മാൾ , 
ഗോകുലം , കരുവാറ്റ , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 02-11-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതൻറെ 
പിതാവ് മരണപ്പെട്ടിട്ടുള്ളതും മാതാവ് ജീവിച്ചിരിപ്പുള്ളതുമാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റ്റി.രത്തിനാമ്മാൾ 


മാതാവ് 


68 


2 


ദീപ.കെ.മുരളി 


ഭാര്യ 


37 


നമ്പർ : സി 2 1557/22 


03-02-2022 


അടൂർ താലൂക്കിൽ പെരിങ്ങനാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജോൺ തോമസ് , ജീനാ 
ഭവൻ , മേലൂട് , പെരിങ്ങനാട് എന്നയാളുടെ അവകാശികൾക്ക് ആർ.റ്റി . ഒ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരിങ്ങനാട് വില്ലേജിൽ പരേതൻറെ ഭാര്യ ഓമന ജോൺ , ജീനാ 
ഭവൻ , മേലൂട് , പെരിങ്ങനാട് , ബോധിപ്പിച്ച അപേക്ഷ പെരിങ്ങനാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 01-01-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു.പരേതൻറെ മാതാപിതാക്കൾ 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഓമന ജോൺ 


ഭാര്യ 


57 


2 


ജീനാ ജോൺ 


മകൾ 


34 


3 


| ജിനു ജോൺ 


മകൾ 


28 


നമ്പർ : സി 2 319/22 


03-02-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4720 


KERALA GAZETTE 


Part III 


അടൂർ താലൂക്കിൽ കുരമ്പാല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ പി.എച്ച്.റഷീദ് റാവുത്തർ , പടിഞ്ഞാറെ 
പനച്ചവിളയിൽ , കടയ്ക്കാട് , കുരമ്പാല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കുരമ്പാല വില്ലേജിൽ പരേതൻറെ മകൾ ഷമി.ആർ , 
പടിഞ്ഞാറെ പനച്ചവിളയിൽ , കടയ്ക്കാട് , കുരമ്പാല , ബോധിപ്പിച്ച അപേക്ഷ കുരമ്പാല വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 25-08-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു.പരേതൻറെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ഐഷ ബീവി 


ഭാര്യ 


62 


2 


നിസ അനസ് 


മകൾ 


38 


3 


ഷമി.ആർ 


മകൾ 


37 


4 . 


ജിഷ.ആർ 


മകൾ 


34 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.08 02:38:39 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


